O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 28 


Tuesday , 28th December 2021 


1197 ധനു 13 


1943 പൌഷം 7 


13th Dhanu 1197 


7th Pousha 1943 


വാല്യം 10 


നമ്പർ 


51 


Vol . X 


No. 


Part III 


Revenue Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


8015 


FAIR VALUE NOTIFICATIONS 


പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ : ബി . ശശികുമാർ ) 


നമ്പർ എഫ് -9249 / 2021 . 


2021 നവംബർ 6 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ - കൊട്ടാരക്കര താലൂക്ക് , മാങ്കോട് 

വില്ലേജ് അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന :- ( 1 ) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28 എ ചട്ടം 5 ( 4 ) . 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ എൽ എ 3-54647 -ാം 

നമ്പർ പരിപത്രം . 
( 3 ) മാങ്കോട് വില്ലേജിൽ ചിതറ മുറിയിൽ അജയവിലാസം വീട്ടിൽ ശ്രീ . അജയൻ 

സമർപ്പിച്ച അപേക്ഷ . 
( 4 ) കൊട്ടാ ര ക്കര തഹശീൽദാരുടെ 1 - 10 – 2021 തീയതിയിൽ എഫ് 1-14170 / 2021 -ാം 

നമ്പർ റിപ്പോർട്ട് . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം 
സൂചനയിൽ പേര് ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില 
നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള 
ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് 
ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നു 
ചേർന്ന അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


6-3-2010 - ലെ 

പുനർ പുനർ 
അപേക്ഷകന്റെ പേരും താലൂക്ക് വില്ലേജ് 

സർവെ 

വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

സബ് 
മേൽവിലാസവും 

ബ്ലോക്ക് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി 

വില ( ആർ 
നമ്പർ നമ്പർ 

വിലയും ക്കേഷൻ ഒന്നിന് 
₹ 

₹ 


മാങ്കോട് 


84/21 


4,000 


ശീ , അജയൻ , 

കൊട്ടാരക്കര 
അജയ വിലാസം , 
ഐരക്കുഴി , ചിതറ 


ബ്ലോക്ക് 53 


Govt . Property Garden Land 
1,10,000 

without 
Road Access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ് , 
പുനലൂർ . 


( ഒപ്പ് ) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8016 


KERALA GAZETTE 


Part III 


അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 
( ഹാജർ : തുളസീധരൻ പിള്ള , എ . ) 

( 1 ) 
നമ്പർ സി3-323401 2021 കെ.ഡിസ് . 

2021 ഡിസംബർ 1 . 
വിഷയം : - കേരള മുദ്രപ്രത നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുള്ള 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 
സൂചന :- ( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് 1959 - സെക്ഷൻ 28 എ ( Fixation of Fair Value of Land ) 

ചട്ടം 3 ( 7 ) ചട്ടം 4 , 
( 2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ3-54674 | 17 -ാം 

നമ്പർ സർക്കുലർ . 
( 3 ) കോന്നി താലൂക്കിൽ , തണ്ണിത്തോട് വില്ലേജിൽ സുഭാഷ് ഭവനിൽ 

ശ്രീ . സുഭാഷ് കുമാറിന്റെ അപേക്ഷ . 

( 4 ) തഹശീൽദാർ , കോന്നിയുടെ 20-11-2021 ലെ ബി4-318218 / 21 -ാം നമ്പർ റിപ്പോർട്ട് . 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന 
ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട 
വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള മുദ്രപ്രതനിയമം സെക്ഷൻ 28 എ പ്രകാരം 
ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശസ്വയം 


സർവെ & 
ബ്ലോക്ക് സബ് 
നമ്പർ ഡിവിഷൻ 


ഭരണ 


ക്ലാസിഫി ന്യായവില 
ക്കേഷൻ ₹ 


സ്ഥാപനം 


നമ്പർ 


പത്തനംതിട്ട 


കോന്നി 


321/4 


28,800 


തണ്ണിത്തോട് ഗ്രാമ പഞ്ചായത്ത് 

തണ്ണിത്തോട് 


Garden land 
with panchayath 

road access 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 14 / റ്റി . ഡി . തീയതി 14-11-2014 , 43 / 2018 റ്റി.ഡി. 
തീയതി 13-3-2018 , 70 / 19 / റ്റി . ഡി . തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് 
പുറമേ കണക്കാക്കാവുന്നതാണ് . 


FORM " A ' 


[ See Rule 4 ] 


NOTIFICATION 


No. 323401 / 2021 / C3 / CRU . 


1st December 2021 . 


Whereas , it is expedient to publish the Fair Value of land as required under Section 28A of the 
Kerala Stamp Act , 1959 read with sub - rule ( 7 ) of rule 3 and rule 4 of the Kerala Stamp 
( Fixation of Fair Value of Land ) Rules , 1995 ; 

Now , Therefore , it is hereby made known to the public that the final fair value fixed for the 
land mentioned against each serial number , in respect of the land situated in the survey / re - survey 
numbers of the Village and Taluk mentioned against each , shall be as shown against it in the 
column ( 11 ) thereof . 


> 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


8017 


SCHEDULE 


District - Pathanamthitta . 


Taluk - Konny . 


Village - Thannithode . 


per Are 


Name of 
Re 

Re- Re - Survey Panchayath / 
S7 . Survey Sub 

Local Body / 

Name and Classifi- Fair Value 

Sub 
No. No. Division Survey Survey Municipality / 

No.of cation 

Panchayath 
No. Block No. Division Corporation 

Ward by use 

₹ 
Nf4unicipality / 
No. 

Corporation 
( 1 ) ( 2 ) ( 3 ) ( 4 ) ( 5 ) ( 6 ) ( 7 ) 

( 8 ) ( 9 ) ( 10 ) ( 11 ) 


1 


321 


4 


Panchayath Thannithode 


Garden land 28,800 
with panchayath 

road access 


( 2 ) 


നമ്പർ സി3-324375 / 2021 / കെ.ഡിസ് . 


2021 ഡിസംബർ 9 . 


വിഷയം : - കേരള മുദപ്രതി നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുള്ള 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 
സൂചന ; - ( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് 1959 - സെക്ഷൻ 28 എ ( Fixation of fair value of land ) 

ചട്ടം 3 ( 7 ) ചട്ടം 4 . 
( 2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ3-54674 17 -ാം 

നമ്പർ സർക്കുലർ . 
( 3 ) ശ്രീ . സോമകുമാരൻ നായർ , ചെമ്പകശ്ശേരിയത്ത് വീട്ടിൽ , ആറ്റരികം മുറിയിൽ , ഓമല്ലൂർ 

പത്തനംതിട്ടയുടെ അപേക്ഷ . 

( 4 ) തഹശീൽദാർ , കോഴഞ്ചേരിയുടെ 12-11-2021 ലെ സി1-6833 / 21 -ാം നമ്പർ റിപ്പോർട്ട് . 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന 
ന്യായവില രജിസ്റ്ററിൽ നിലം എന്ന് തെറ്റായി രേഖപ്പെടുത്തി താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട 
വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള മുദപ്രതനിയമം സെക്ഷൻ 28 എ പ്രകാരം 
ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ജില്ല 


താലൂക്ക് 


തദ്ദേശസ്വയം 


വില്ലേജ് 


സർവെ & 
ബ്ലോക്ക് സബ് 
നമ്പർ ഡിവിഷൻ 


ഭരണ 


ക്ലാസിഫി ന്യായവില 
ക്കേഷൻ 


സ്ഥാപനം 


നമ്പർ 


പത്തനംതിട്ട കോഴഞ്ചേരി 


ഓമല്ലൂർ 


26 


199 / 4-3 


1,50,000 


ഗ്രാമ പഞ്ചായത്ത് 

ഓമല്ലൂർ 


Residential 
plot with 

private 
road access 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 { 14 റ്റി . ഡി . തീയതി 14-11-2014 , 43/2018 റ്റി.ഡി. 
തീയതി 13-3-2018 , 70/19 റ്റി . ഡി . തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് 
പുറമേ കണക്കാക്കാവുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8018 


KERALA GAZETTE 


Part III 


FORM ‘ A ’ 


[ See Rule 4 ] 


NOTIFICATION 


No. 324375 / 2021 / C3 / CRU . 


9th December 2021 . 


Whereas , it is expedient to publish the Fair Value of land as required under Section 28A of the 
Kerala Stamp Act , 1959 read with sub - rule ( 7 ) of rule 3 and rule 4 of the Kerala Stamp 
( Fixation of Fair Value of Land ) Rules , 1995 ; 

Now , Therefore , it is hereby made known to the public that the final fair value fixed for the 
land mentioned against each serial number , in respect of the land situated in the survey / re - survey 
numbers of the Village and Taluk mentioned against each , shall be as shown against it in the 
column ( 11 ) thereof . 

SCHEDULE 


District - Pathanamthitta . 


Taluk - Kozhencherry . 


Village - Omalloor . 


- 


Name of 
Sub Re 
SI . Survey Re- Re - Survey Panchayath / 

Name and Classifi- Fair Value 

Local Body / 
Municipality / 

No.of 
No. No. Division Survey Survey Sub 

cation 

Panchayath 
No. Block No. Division Corporation 

Ward by use ₹ 

Municipality 
No. 

Corporation 


per Are 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


26 


199 


4-3 


Panchayath 


Omalloor 


Residential 1,50.000 
plot with 

private 
road access 


Revenue Divisional Office , 
Adoor . 


( Sd . ) 
Revenue Divisional Officer . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


8019 


തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ : കെ . ചന്ദ്രശേഖരൻ നായർ ) 
നമ്പർ എ2-372620211 കെ.ഡിസ് . 

2021 നവംബർ 6 . 
വിഷയം ഭൂമിയുടെ ന്യായവില നിർണ്ണയം ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടുത്താതെ പോയ ഭൂമിക്ക് 

വില നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് . 
സൂചന : - ( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് 1959 - സെക്ഷൻ 28 എ ( Fixation of fair value of land ) 

ചട്ടം 3 ( 7 ) ചട്ടം 4 . 
( 2 ) ശ്രീമതി ബർസിബി കെ . ജേക്കബ് , കരിക്കോട് വീട് , വളഞ്ഞവട്ടം , കടപ്ര സമർപ്പിച്ച 


അപേക്ഷ . 


( 3 ) തിരുവല്ല തഹശീൽദാരുടെ 6-10-2021 - ലെ സി7-6709 { 2021 -ാം നമ്പർ റിപ്പോർട്ട് . 
( 4 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ3-54674 17 -ാം 

നമ്പർ സർക്കുലർ . 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന 
ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടുത്താതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന 
റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് 
ഇതിനാൽ ഉത്തരവാകുന്നു . 

സർ & 
താലൂക്ക് 

തദ്ദേശസ്വയം 
വില്ലേജ് ബ്ലോക്ക് സബ് 

ക്ലാസിഫി ന്യായവില 
നമ്പർ ഡിവിഷൻ 
സ്ഥാപനം 

ക്കേഷൻ 

( ആർ ഒന്നിന് 
നമ്പർ 


ഭരണ 


തിരുവല്ല 


കടപ് 


3 


235/13 


ൽ 1,50,000 


പഞ്ചായത്ത് 
( കടപ 


Residential plot 

with PWD 
road access 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 { 2014 റ്റി.ഡി. തീയതി 14-11-2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 
50 % വർദ്ധനവും തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ് . 


FORM " A ' 


[ See Rule 4 ] 
NOTIFICATION 


No. A2-3726 / 2021 / K.Dis . 

6th November 2021 . 
Whereas , it is expedient to publish the Fair Value of land as required under Section 28A of the 
Kerala Stamp Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules , 1995 ; the fair value of the land in Block No. 3 , Re - Survey No. 235/13 , Kadapra Village , 
Thiruvalla Taluk of the Pathanamthitta District is hereby fixed as shown in the schedule thereto . 


3 


SCHEDULE 


Panchayath 


Name 

01 
District 


Name 

of 
Taluk 


Name of 
Village and 

Survey 
Number 
with Sub 
Division No. 


Ward Classification Fair Value 
No. by use 

of the Land 
fixed 

₹ 


Pathanamthitta 


Thiruvalla 


Kadapra 


Kadapa 

Block No. 3 
Re - survey No. 235/13 


Residential plot 1,50,000 

with PWD 
road access 


Revenue Divisional Office , 
Thiruvalla , 


( Sd , ) 
Revenue Divisional Officer . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8020 


KERALA GAZETTE 


Part III 


ലേലപരസ്യം 


No.G3-3648 / 2021 / LC 03 2021 


10.12.2021 


ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ കരിങ്കുന്നം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14 സർവ്വ 
633/3 ൽ പ്പെട്ടതും എൽ.സി 031 നമ്പർ കേസിൽപ്പെട്ട സർക്കാർ അധീനതയിൽ എടുത്ത് 
സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ പട്ടികയിൽ വിവരിക്കുന്ന 5 മരുത് , 2 ഇരുപൂൾ , 2 തേക്ക് , 
പ്ലാവ് എന്നീ മരങ്ങൾ / കഷണങ്ങൾ ഇടുക്കി ജില്ലാ കളക്ടറുടെ സ്ഥിതീകരണത്തിന് വിധേയമായി 
29.12.202 തീയതി പകൽ 12 മണിക്ക് കരിങ്കുന്നം വില്ലേജ് ആഫീസിൽ വെച്ച് പരസ്യമായി 
ലേലം ചെയ്തു വിൽക്കുന്നതാണ് . 


ലേല വ്യവസ്ഥകളും നിബന്ധനകളും എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും തൊടുപുഴ 
താലൂക്ക് ഓഫീസിൽ നിന്നോ ലേലം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ഓഫീസിൽ നിന്നോ 
അന്വേഷിച്ച് അറിയാവുന്നതാണ് . ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കരിങ്കുന്നം 
വില്ലേജ് ആഫീസറുടെ അനുവാദത്തോടുകൂടി തടികൾ 

പരിശോധിച്ച് 
ബോധ്യപ്പെടാവുന്നതാണ് . ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ കൃത്യ സമയത്തിന് 
മുൻപേ ലേല സ്ഥലത്ത് ഹാജരാകേണ്ടതാണ് . 

ലേല നിബന്ധനകൾ 


. 


l . ലേലം പിടിക്കുന്ന ആൾ ലേല വ്യവസ്ഥ പ്രകാരം മൊത്തം തുകയുടെ 1/3 ഭാഗവും 
മൊത്തം തുകയും 5 ശതമാനം വനവികസന നികുതിയും ഉൾപ്പെടുന്ന തുകയുടെ 18 % GST 
ഇനത്തിലും 5 % വനവികസന നികുതിയും അപ്പോൾ തന്നെ അടയ്യേണ്ടതും 

ബാക്കി 
തുക ലേലം സ്ഥിരപ്പെടുത്തുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം അടച്ച് രസീത് 
വാങ്ങേണ്ടതും തുക മുഴുവൻ അടച്ച് ലേലം സ്ഥിരപ്പെടുത്തിയതിന് ശേഷം തടി സ്വന്തം 
ചിലവിൽ സ്ഥലത്തു നിന്നും നീക്കം ചെയ്യേണ്ടതുമാണ് . 
2. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലത്തിനു മുൻപായി നിരതദ്രവ്യം ( മതിപ്പുവിലയുടെ 10 % 

ആയ 8000 / - രൂപ ) കെട്ടി വയ്യേണ്ടതാണ് . 
3. ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിയ്ക്കുന്ന ആളുടെ പേരിൽ ലേലം താൽക്കാലികമായി 

ഉറപ്പിച്ചു നൽകുന്നതാണ് . 
4. ലേലം ഉറപ്പിക്കുന്നയാൾ ലേലതുകയും വിൽപ്പന നികുതിയും അപ്പോൾതന്നെ 

അടയ്യേണ്ടതാണ് . 
5. പ്രത്യേക കാരണമൊന്നും കാണിക്കാതെ ലേലം മാറ്റി വെയ്ക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ 

ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് . 
6. ലേല ദിവസം പൊതു അവധിയയായ പ്രഖ്യാപിക്കപ്പെട്ടാൽ ലേലം അടുത്ത് ദിവസം 

നടത്തുന്നതാണ് . 
7. ലേലം വിൽപ്പന ബഹു . ജില്ലാ കളക്ടറുടെ അംഗീകാരത്തിനും തീരുമാനത്തിനും 

വിധേയമായിരിക്കും 
8. സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ താഴെയാണ് ലേല തുകയെങ്കിൽ ലേലം 

സ്ഥിരപ്പെടുത്തുന്നതല്ല . 
9. സർക്കാർ ലേലം സംബന്ധിച്ച് നിലവിലുള്ള ലേല വ്യവസ്ഥകൾ ഈ ലേലം സംബന്ധിച്ചും 
ബാധകമാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


8021 


പട്ടിക 


ഇന 


നീളം മീറ്റർ 


മധ്യ വണ്ണം മീറ്റർ വ്യാപ്തം M3 


ക്രമ 
നമ്പർ 


T. 


ഇരുൾ 


1300 


85 


0.587 


2 . 


ഇരുൾ 


1130 


63 


0.280 


3 


3 


കരിമരുത് 


970 


124 


0.932 


4 


മരുത് 


TIO 


170 


0.198 


5 


മരുത് 


TIO 


130 


0.116 


6 


മരുത് 


TIO 


120 


0.099 


7 


മരുത് 


TIO 


119 


0.097 


8 


മരുത് 


TIO 


55 


0.020 


9 


മരുത് 


TIO 


65 


0.029 


IO 


മരുത് 


135 


55 


0.025 


IL 


മരുത് 


TIO 


85 


0.049 


12 


മരുത് 


TIO 


50 


0..017 


13 


മരുത് 


TIO 


50 


0.017 


14 


മരുത് 


TIO 


55 


0.020 


15 


മരുത് 


TIO 


55 


0.020 


16 


മരുത് 


TIO 


60 


0.024 


17 


മരുത് 


TIO 


55 


0.020 


18 


മരുത് 


TIO 


55 


0.020 


19 


മരുത് 


TIO 


65 


0.029 


20 


മരുത് 


TIO 


75 


0.038 


21 


മരുത് 


100 


60 


0.022 


22 


മരുത് 


100 


53 


0.017 


23 


മരുത് 


100 


45 


0.012 


24 


മരുത് 


TIO 


140 


0.134 


25 


മരുത് 


TIO 


75 


0.038 


26 


മരുത് 


TIO 


75 


0.038 


27 


മരുത് 


TIO 


70 


0.033 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8022 


KERALA GAZETTE 


Part III 


28 


മരുത് 


TIO 


65 


0.029 


29 


തേക്ക് 


555 


45 


0.070 


30 


തേക്ക് 


200 


30 


0.011 


31 


തേക്ക് 


210 


99 


0.128 


32 


തേക്ക് 


245 


85 


0.TIO 


33 


തേക്ക് 


210 


71 


0.066 


34 


പ്ലാവ് 


755 


120 


0.679 


35 


മരുത് വിറക് 


70 


50 


0.005 


36 


മരുത് ( വിറക് ) 


80 


40 


0.004 


37 


മരുത് ( വിറക് 


65 


125 


0.031 


38 


മരുത് ( വിറക് 


65 


125 


0.031 


39 


മരുത് ( വിറക് 


80 


125 


0.039 


40 


മരുത് ( വിറക് 


80 


95 


0.022 


41 


മരുത് ( വിറക് 


35 


95 


0.009 


42 


മരുത് ( വിറക് 


75 


TIO 


0.028 


43 


മരുത് ( വിറക് 


65 


85 


0.014 


44 


മരുത് ( വിറക് 


75 


75 


0.013 


45 


മരുത് ( വിറക് 


75 


65 


0.009 


46 


മരുത് ( വിറക് 


TIO 


50 


0.008 


47 


കരിമരുത് ( കുറ്റി ) 


240 


1.220 


48 


വിറക് 


0.635 


| 


ആക 


- / * 

79516 / * രൂപ 


ാലൂക്ക് ഓഫീസ് , തൊടുപുഴ 


തഹസിൽദാർ ( എൽ.ആർ ) 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


8023 


FORM C 


[ As per Rule 5 ( 8 ) of the Kerala Stamp Act ( Fixation of Fair of the Land ) Rules 1995 ] 


NOTIFICATION 


No. B1-91 / 2020 . 


2nd December 2021 . 


Whereas , it is expedient to publish a notification showing revised value of land as required 
under Section 28A of the Kerala Stamp Act , 1959 read with sub - rule ( 8 ) of Rule 5 of the Kerala 
Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; the fair value of the land in Survey No. 544/3 
Udumbannor Village , Thodupuzha Taluk of Idukki District is hereby fixed as shown in the schedule 
hereto : 


SCHEDULE 


Name of Name of 
District 

Taluk 


Name of Village Corporation Ward No. 

/ 
Block No. Muncipality & Name 

/ 
Survey No. & Panchayath 
Sub Division No. 


Classification Fair Value 
on by us of the land 

Proposed to 
Fix ( per are ) 

₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


Idukki 


Thodupuzha 


15,300 


Udumbannoor 
Block No. 42 
Survey No. 544/3 


Udumbannoor 11/138 
Panchayath 


Hill tract with 
road access 


If anyone has any Objection / suggestions for finalizing the fair value as shown above shall file 
a written objection before the undersigned within a period of 60 days optherwise it will be finalized . 


Revenue Divisional Office . 
Idukki . 


( Sd . ) 
Revenue Divisional Officer . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8024 


KERALA GAZETTE 


Part III 


ലേല പരസ്യം 


നമ്പർ സി1-2133 / 2018 . 


2021 നവംബർ 20 . 


ആലുവ താലൂക്ക് , അങ്കമാലി വില്ലേജ് , അങ്കമാലി മിനി സിവിൽ സ്റ്റേഷൻ പാർക്കിംഗ് സ്ഥലത്തും 
എക്സൈസ് ഓഫീസ് പരിസരത്തും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായേക്കാവുന്ന 
തരത്തിൽ നിൽക്കുന്നതും ദുരന്ത നിവാരണ നിയമപ്രകാരം മുറിച്ചുമാറ്റിയതും ഉൾപ്പെടെയുള്ള താഴെ 
ചേർക്കുന്ന മരങ്ങൾ പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതിന് എറണാകുളം ജില്ലാകളക്ടറുടെ 
എൽ . 16-14352 / 2018 നമ്പർ ഫയൽ പ്രകാരവും ആലുവ തഹസീൽദാർ ഭൂരേഖയുടെ സി 1-2133 / 2018 -ാം 
നമ്പർ ഫയൽ പ്രകാരവും ഉത്തരവായിട്ടുള്ളതാണ് . ലേലം ചെയ്യപ്പെടുന്ന മരങ്ങളുടെ ഇനം , അളവ് 
എന്നിവ ചുവടെ ചേർക്കുന്നു . 


ഇനം 


GBH ( സെ.മീ ) 


തടി 


വിക് 


റിമാർക്സ് 


അളവ് ( M3 ) 


അളവ് 
മെട്രിക് ടൺ 


പ്ലാവ് 


250 


1.345 


2.284 


മുറിച്ച് കഷണങ്ങൾ ആക്കി 

സൂക്ഷിച്ചിരിക്കുന്നു 


പ്ലാവ് 


185 


0.7515 


0.777 


മുറിച്ച് കഷ്ണങ്ങൾ ആക്കി 

സൂക്ഷിച്ചിരിക്കുന്നു 


പ്ലാവ് 


210 


1.980 


1.229 


മുറിച്ച് കഷണങ്ങൾ ആക്കി 

സൂക്ഷിച്ചിരിക്കുന്നു 


പ്ലാവ് 


200X 170 


0.361 


1.000 


മുറിച്ച് കഷണങ്ങൾ ആക്കി 

സൂക്ഷിച്ചിരിക്കുന്നു 


തേക്ക് 


125 


0.593 


0.268 


മുറിച്ച് കഷണങ്ങൾ ആക്കി 

സൂക്ഷിച്ചിരിക്കുന്നു 


മാവ് 


175 


1.352 


0.654 


മിനി സിവിൽ സ്റ്റേഷൻ 
പരിസരത്ത് നിൽക്കുന്നു 


അങ്ക മാലി മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിൽക്കു ന്നതും മുറിച്ച് സൂക്ഷിച്ചി രി 
ക്കു ന്ന തു മായ മേൽ പരാമർശിച്ചിട്ടുള്ള ലേല വസ് തു പകൽ 10 മണി മുതൽ 5 മണിവരെ 
പരിശോധിക്കുന്നതിന് സൗകര്യമുണ്ടായിരിക്കുന്നതാണ് . മേൽ വിവരിച്ച് പ്രകാ ര മുള്ള 

മരങ്ങൾ 
പരസ്യലേലം വ്യവസ്ഥകൾ അനുസരിച്ച് 28-12-2021 -ാം തീയതിയിൽ 11.30 മണിക്ക് അങ്ക മാലി 
വില്ലേജാഫീസിൽ വച്ച് നടത്തുന്നതാണ് . ടി തീയതി യിൽ ലേലം നടത്താതിരുന്നാൽ 4-1- 2022 -ാം 
തീയതിയിൽ 11.30 മണിക്കും ടി തീയതിയിലും ലേലം നടത്താതിരുന്നാൽ 11-1-2022 -ാം തീയതിയിൽ 
11.30 മണിക്കും മേൽ പറഞ്ഞ വ്യവസ്ഥകൾ അനുസരിച്ച് ലേലം നട ത്തു ന്നതാണ് . ലേലത്തിൽ 
പങ്കെടുക്കുന്നവർ നിശ്ചിത തീയതിയിൽ 

മണിക്ക് മുമ്പായി നിശ്ചിത 

സ്ഥലത്ത് 
എത്തിച്ചേരേണ്ടതാണ് . 


11.30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


8025 


ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ലേലത്തിന് മുമ്പായി ? 7,000 നിരതദ്രവ്യം കെട്ടി 
വയ്ക്കേണ്ടതാണ് . കൂടുതൽ തുകയ്ക്ക് ലേലം കൊണ്ടയാൾ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിച്ച് 
ലേലം സ്ഥിരപ്പെടുത്തി ജില്ലാകളക്ടർ ഉത്തരവാകുന്ന മുറയ്ക്ക് ലേല വസ്തുക്കൾ വിട്ടുതരുന്നതുമാണ് . 
മുഴുവൻ ലേല തുകയും ചരക്ക് സേവന നികുതി ഉൾപ്പെടെ നിയമാനുസൃത എല്ലാ അനുബന്ധ 
നികുതികളും ലേലം കൊണ്ടയാൾ അന്നേ ദിവസം തന്നെ അടയ്ക്കേണ്ടതാണ് . അപ്രകാരം ലേലം 
കൊണ്ടയാൾ 10 ദിവസത്തിനകം ടി മരങ്ങൾ ലേലം കൊണ്ടയാളുടെ ഉത്തരവാദിത്ത്വത്തിലും ചെലവിലും 
മറ്റാർക്കും നാശനഷ്ടം ഉണ്ടാകാത്ത വിധവും ലേല വസ്തുക്കൾ നീക്കം ചെയ്യേണ്ടതാണ് . 


ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേല വ്യവസ്ഥകൾ കർശനമായി പാലിക്കേണ്ടതും സർക്കാർ 
ലേലത്തിന് ബാധകമായ എല്ലാവിധ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതുമാണ് . 
പ്രസ്തുത ലേലം മാറ്റിവയ്ക്കുന്നതിനോ അസ്ഥിരപ്പെടുത്തുന്നതിനോ എറണാകുളം ജില്ലാ കളക്ടർക്ക് 
അധികാരമുണ്ടായിരിക്കുന്നതാണ് . ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ആലുവ താലൂക്ക് 
ഓഫീസിലോ അങ്കമാലി വില്ലേജ് ഓഫീസിലോ ബന്ധപ്പെടേണ്ടതാണ് . 


ലേല വസ് - അങ്ക മാലി മിനി സിവിൽ സ്റ്റേഷൻ പരി സ രത്ത് നിൽക്കു ന്നതും മുറിച്ച് 
മാറ്റിയിട്ടിരിക്കുന്നതും , മുകളിൽ വിവരിച്ചതുമായ മരങ്ങൾ 


നിരതദ്രവ്യം -3 7,000 


ലേലസ്ഥലം - അങ്കമാലി വില്ലേജാഫീസ് , മിനി സിവിൽ സ്റ്റേഷൻ , അങ്കമാലി 


നികുതി 18 % ചരക്ക് സേവന നികുതി 


വികസന ഫണ്ട് - മരം വിറ്റുകിട്ടുന്ന ആകെ തുകയുടെ 5 % 


ലേല തീയതി 28-12-2021 പകൽ 11.30 മണി 


ടി തീയതിയിൽ ലേലം നടന്നില്ലെങ്കിൽ 4-1-2022 പകൽ 11.30 മണി 


ടി തീയതിയിൽ ലേലം നടന്നില്ലെങ്കിൽ 11-1-2022 പകൽ 11.30 മണി 


താലൂക്കാഫീസ് . 


( ഒപ്പ് ) 
തഹശീൽദാർ ( എൽ . ആർ . ) . 


ആലുവ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8026 


KERALA GAZETTE 


Part III 


ലേല പരസ്യം 


നമ്പർ സി1-7910 2020 . 


2021 നവംബർ 20 . 


ആലുവ താലൂക്ക് , ചൊവ്വര വില്ലേജ് ഓഫീസ് പരിസരത്ത് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന 
വട്ട , അഴാന്ത മരങ്ങൾ , വീണ് കിടക്കുന്ന വട്ട മരം എന്നിവ പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതിന് 
ആലുവ തഹശീൽദാർ ( ഭൂ രേഖ ) ഉത്തരവായിട്ടുള്ളതാണ് . ലേലം ചെയ്യുന്ന മരത്തിന്റെ ഇനം , അളവ് 
എന്നിവ ചുവടെ ചേർക്കുന്നു . 


ഇനം 


GBH 


തടി അളവ് ( M3 ) 


വിറക് അളവ് ( MT ) 


റിമാർക് 


വട്ട 


150 


1.065 


0.451 


വീണ് കിടക്കുന്ന മരം 


വട്ട 


100 


0.434 


0.200 


അഴാന്ത 


105 


0.434 


0.200 


ലല് 


വസ് തു 


10 


5 


ചൊവ്വര വില്ലേജ് ഓഫീസ് കോമ്പൗണ്ടിൽ നിൽക്കുന്നതും മേൽ പരാമർശിച്ചിട്ടുള്ളതുമായ 
പകൽ 

മ ണി മു തൽ 

മണിവര പരിശോധിക്കുന്നതിന് സൗകര്യ 
മുണ്ടായിരിക്കുന്നതാണ് . മേൽ വിവരിച്ച പ്രകാരമുള്ള മരങ്ങൾ പരസ്യലേലം വ്യവസ്ഥകൾ അനുസരിച്ച് 
28-12-2021 -ാം തീയതിയിൽ 11.30 മണിക്ക് ചൊവ്വര വില്ലേജ് ഓഫീസിൽ വച്ച് നടത്തുന്നതാണ് . ടി 
തീയതിയിൽ ഏതെങ്കിലും കാരണവശാൽ ലേലം നടക്കാതിരുന്നാൽ 4-1-2022 -ാം തീയതിയിലും 
പ്രസ്തുത തീയതിയിൽ ലേലം നടക്കാതിരുന്നാൽ 11-1-2022 -ാം തീയതിയിലും ഇതേ സ്ഥലത്തും 
ഇതേ സമയത്തും ലേല നടപടികൾ സ്വീകരിക്കുന്നതാണ് . ലേലത്തിൽ പങ്കെടുക്കുന്നവർ നിശ്ചിത 
ദിവസം 11.30 മണിക്ക് മുമ്പായി നിശ്ചിത സ്ഥലത്ത് എത്തിച്ചേരേണ്ടതാണ് . 


ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ലേലത്തിന് മുമ്പായി ? 2,500 നിരതദ്രവ്യം കെട്ടി 
വയ്ക്കേണ്ടതാണ് . കൂടുതൽ തുകയ്ക്ക് ലേലം കൊണ്ടയാൾ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിച്ച് 
ലേലം സ്ഥിരപ്പെടുത്തി ജില്ലാകളക്ടർ ഉത്തരവാകുന്ന മുറയ്ക്ക് ലേല വസ്തുക്കൾ വിട്ടുതരുന്നതുമാണ് . 
മുഴു വൻ ലേല തുകയും ചരക്ക് സേവന നികുതി ഉൾപ്പെടെ നിയമാനുസൃത എല്ലാ അനുബന്ധ 
നികുതികളും ലേലം കൊണ്ടയാൾ അന്നേ ദിവസം തന്നെ അടയ്ക്കേണ്ടതാണ് . അപ്രകാരം ലേലം 
കൊണ്ടയാൾ ലേ സ്ഥിരീകരണം ലഭിച്ച് 10 ദിവസത്തിനകം ടി മരങ്ങൾ ലേലം കൊണ്ടയാളുടെ 
ഉത്തരവാദിത്ത്വത്തിലും ചെലവിലും മറ്റാർക്കും നാശനഷ്ടം ഉണ്ടാകാത്ത വിധവും ലേല വസ്തുക്കൾ 
നീക്കം ചെയ്യേണ്ടതാണ് . 


ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേല വ്യവസ്ഥകൾ കർശനമായി പാലിക്കേണ്ടതാണ് . സർക്കാർ 
ലേലത്തിന് ബാധകമായ എല്ലാവിധ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതുമാണ് . 
പ്രസ്തുത ലേലം മാറ്റിവയ്ക്കുന്നതിനോ അസ്ഥിരപ്പെടുത്തുന്നതിനോ ആലുവ ജില്ലാ കളക്ടർക്ക് 
അധികാരമുണ്ടായിരിക്കുന്നതാണ് . ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ആലുവ താലൂക്ക് 
ഓഫീസിലോ ചൊവ്വര വില്ലേജ് ഓഫീസിലോ ബന്ധപ്പെടേണ്ടതാണ് . 

ലേല വസ്തു - ചൊവ്വര വില്ലേജ് ഓഫീസ് പരിസരത്ത് നിൽക്കുന്ന വട്ട , അഴാന്ത മരങ്ങൾ , വീണ് 
കിടക്കുന്നതായ വട്ട മരം എന്നിവ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


8027 


നിരതദ്രവ്യം- 2,500 


ലേലസ്ഥലം 


-ചൊവ്വര വില്ലേജ് ഓഫീസ് 


നികുതി 18 % ചരക്ക് സേവന നികുതി 


വികസന ഫണ്ട് മരം വിറ്റുകിട്ടുന്ന ആകെ തുകയുടെ 5 % 


ലേല തീയതി - 28-12-2021 പകൽ 11.30 മണിക്ക് ടി തീയതിയിൽ ലേലം നടന്നില്ലെങ്കിൽ 


4 


022 പകൽ 11.30 മണിക്ക് ടി തീയതിയിൽ ലേലം നടന്നില്ലെങ്കിൽ 


11-1-2022 പകൽ 11.30 മണിക്ക് . 


താലൂക്കാഫീസ് . 
ആലുവ . 


( ഒപ്പ് ) 
തഹശീൽദാർ ( ഭൂരേഖ ) . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8028 


KERALA GAZETTE 


Part III 


മുവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

[ ഹാജർ : അനി , പി . എൻ . 


( 1 ) 


നമ്പർ എ8-4079-6288 2020 ( 2 ) കെ.ഡിസ് . 


2021 ഒക്ടോബർ 29 . 


വിഷയം : -ന്യായവില നിർണ്ണയം- ശ്രീമതി ലാലി പൗലോസ് , കാവിക്കുന്നേൽ ഹൗസ് , കുന്നയ്ക്കാൽ 

എന്നയാളുടെ അപേക്ഷ സംബന്ധിച്ച് . 


( 1 ) മൂവാറ്റുപുഴ ഭൂരേഖ തഹശീൽദാരുടെ 15-7-2020 - ലെ എ2-4919 2020 -ാം നമ്പർ റിപ്പോർട്ട് . 
( 2 ) ഈ ഓഫീസിലെ എ8-4079 { 2020 കെ.ഡിസ് നമ്പർ ഫയൽ . 
( 3 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ.ആർ. എ3-54674 / 2018 -ാം നമ്പർ 

പരിപ്രതം . 
( 4 ) ജില്ലാ കളക്ടറുടെ 8-9-2021 - ലെ എ2-6988 / 2021 -ാം നമ്പർ കത്ത് . 


. 


ശ്രീമതി ലാലി പൗലോസ് , കാവിക്കുന്നേൽ ഹൗസ് , കുന്നയാൽ എന്ന കക്ഷി മൂവാറ്റുപുഴ താലൂക്ക് , 
വെള്ളൂർക്കുന്നം വില്ലേജ് , സർവെ നമ്പർ 845 34 , 846 13 എ 1 , 846 1431 എന്നിവയിൽപ്പെട്ട വസ്തുവിന്റെ 
ന്യായവില പുനർനിർണ്ണയിച്ച് ലഭിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 

അപേക്ഷാ വസ്തുക്കളിൽ 845 14 വില്ലേജ് അടിസ്ഥാന നികുതി രജിസ്റ്റർ പ്രകാരം “ നിലം ' എന്നും 
സർവെ 846 / 3 എ 1 , 4 എ 1 എന്നിവ പുരയിടം എന്നും രേഖപ്പെടുത്തിയിട്ടുള്ളതും ന്യായവില രജിസ്റ്ററിൽ സർവ്വ 
നമ്പർ 845/4 " കമേഴ്ഷ്യലി ഇംപോർട്ടന്റ് പ്ലോട്ട് ' എന്നും സർവ്വ നമ്പർ 846 / 3 എ 1 , 4 എ 1 എന്നിവ 
" റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് കോർപ്പറേഷൻ / മുനിസിപ്പൽ / പഞ്ചായത്ത് റോഡ് ആക്സസ് ' എന്നും ഉൾപ്പെട്ട് 
ആർ ഒന്നിന് ? 12,00,000 വില നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും സൂചന ( 1 ) പ്രകാരം റിപ്പോർട്ട് 
ചെയ്തിരുന്നു . 

അപേക്ഷാ വസ്തുക്കൾ ഒന്നായി കിടക്കുന്നതും സർവെ നമ്പർ 845 34 - ൽപ്പെട്ട വസ്തു നിലവിൽ 
പുരയിട സമാനമായി വൃക്ഷങ്ങൾ വളർന്ന് നിൽക്കുന്നതും സർവെ 84633 എ 1 , 846 1431 എന്നീ നമ്പരുകളിൽ 
ഉൾപ്പെടുന്ന 37,24 ആർ വസ്തുവിൽ ഓടുമേഞ്ഞ പുര സ്ഥിതി ചെയ്യുന്നതും മഴക്കാലത്ത് വെള്ളം 
കയറുന്നതുമാണ് എന്നും മുനിസിപ്പൽ റോഡ് സൗകര്യത്തോട് കൂടി കിടക്കുന്നതും എൻ.എച്ച് റോഡ് 
സാമീപ്യമില്ലാത്തതാണെന്നും ടി വസ്തുക്കളിൽ നിന്നും അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന സർവെ നമ്പർ 
527 / 34 - ൽ ഉൾപ്പെടുന്ന വസ്തുവിന് അപേക്ഷാ വസ്തുക്കൾക്ക് സമാനമായി പരിഗണിക്കാവുന്നതാണെന്നും 
സമാനവസ്ത ന്യായവില രജിസ്റ്ററിൽ റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് കോർപ്പറേഷൻ / മുനിസിപ്പാലിറ്റി / 
പഞ്ചായത്ത് റോഡ് ആക് സസ് എന്ന തരത്തിൽ ഉൾപ്പെട്ട് ആർ ഒന്നിന് ? 3,75,000 വില 
രേഖപ്പെടുത്തിയിട്ടുള്ളതാണെന്നും സൂചന ( 1 ) പ്രകാരം റിപ്പോർട്ട് ചെയ്തിരുന്നു . എന്നാൽ അപേക്ഷാ 
വസ്തുക്കളിൽ സർവെ നമ്പർ 845 14 ഒഴികെ മറ്റ് രണ്ട് വസ്തുക്കൾക്കും സമാന വസ്തുവും ഒരേ 
കാറ്റഗറിയിൽപ്പെട്ടതായതിനാൽ ന്യായവില വിജ്ഞാപനം ചെയ്തപ്പോൾ ക്ലാസിഫിക്കേഷനിൽ വന്ന 
പിശകിന്റെയും അത് മൂലമുണ്ടായ വില നിർണ്ണയത്തിലെ വ്യത്യാസവുമാണെങ്കിലേ ഈ ഓഫീസ് മുഖാന്തിരം 
പരിഹരിക്കുവാൻ നിർവ്വാഹമുള്ളൂവെന്ന് കണ്ട് ജില്ലാ കളക്ടർക്ക് അപ്പീൽ സമർപ്പിക്കുവാൻ അപേക്ഷകയ്ക്ക് 
നിർദ്ദേശം നൽകി കളക്ടറേറ്റിലേക്ക് ടി വിവരം റിപ്പോർട്ട് ചെയ്ത് സൂചന ( 2 ) പ്രകാരമുള്ള ഫയൽ 
അവസാനിപ്പിച്ചിട്ടുള്ളതാണ് . 

എന്നാൽ കക്ഷിയുടെ വസ്തുവിന്റെ ന്യായവില പുനഃപരിശോധിക്കേണ്ടതുണ്ടോ എന്ന വിവരം 
ബന്ധപ്പെട്ട രേഖകൾ സഹിതം റിപ്പോർട്ട് ചെയ്യുവാൻ സൂചന ( 3 ) പ്രകാരം ജില്ലാ കളക്ടർ 
ആവശ്യപ്പെട്ടിട്ടുള്ളതിനാൽ അപേക്ഷാ വസ്ത നേരിട്ട് പരിശോധിച്ചിട്ടുള്ളതാണ് . സ്ഥലം പരിശോധിച്ചതിൽ 
അപേക്ഷാ വസ്തുക്കൾ മുനിസിപ്പൽ റോഡ് സൗകര്യമുള്ളതാണെന്നും സർവ്വേ നമ്പർ 84514 - ൽപ്പെട്ട വസ്തു 
" കമ്മേഴ്ഷ്യലി ഇംപോർട്ടന്റ് പ്ലോട്ട് ' ആയി ന്യായവില രജിസ്റ്ററിൽ ? 12,00,000 വില രേഖപ്പെടുത്തിയിട്ടുള്ളതും 
സർവ്വ നമ്പർ 846 / 3 എ 1 , 4 എ 1 എന്നിവ " റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് കോർപ്പറേഷൻ / മുനിസിപ്പൽ 
പഞ്ചായത്ത് റോഡ് ആക് സസ് ' എന്ന കാറ്റഗറിയിൽ ടി വില തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ് . 
സർവെ നമ്പർ 84514 - ൽപ്പെട്ട വസ്തുവിന് കാറ്റഗറിയിൽ വന്ന പിശക് മൂലമാണ് ടി വില വന്നിട്ടുള്ളത് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


8029 


ആയതിനാൽ ടി പിഴവ് മൂലമുണ്ടായ വിലനിർണ്ണയത്തിലെ അപാകത ഈ ഓഫീസ് മുഖാന്തിരം 
പരിഹരിക്കാവുന്നതാണ് എന്നും മറ്റ് രണ്ട് സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുവിന്റെ വില പുനഃനിർണ്ണയം 
ജില്ലാ കളക്ടർ തീർപ്പ് കൽപ്പിക്കേണ്ടതുമാണെന്ന് കാണുന്നു . ആയതിനാൽ സർവെ 845 14 - ൽപ്പെട്ട 
വസ്തുവിന്റെ ന്യായവില പുനഃനിർണ്ണയിക്കുന്നതിന് അപേക്ഷകയിൽ നിന്നും പ്രത്യേകം അപേക്ഷ 
ലഭ്യമാക്കിയിട്ടുള്ളതാണ് . 


അപേക്ഷാ വസ്തുവിന്റെ സമാനസ്വഭാവമുള്ളതും മൂവാറ്റുപുഴ താലൂക്ക് , വെള്ളൂർക്കുന്നം വില്ലേജ് 
സർവ്വ നമ്പർ 527 / 34 - ൽപ്പെട്ടതുമായ വസ്ത അപേക്ഷാ വസ്തുവിന് അധികം അകലെയല്ലാതെ സ്ഥിതി 
ചെയ്യുന്നതും ആയതിന് ന്യായവില രജിസ്റ്റർ പ്രകാരം " റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് കോർപ്പറേഷൻ 
മുനിസിപ്പൽ പഞ്ചായത്ത് റോഡ് ആക്സസ് ' എന്ന കാറ്റഗറിയിൽ ആർ ഒന്നിന് ? 3,75,000 ന്യായവില 
നിശ്ചയിച്ചിട്ടുള്ളതുമാണ് . 


ടി സമാന വസ്തു പ്രകാരം അപേക്ഷാ വസ്തുവിന് " റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് കോർപ്പറേഷൻ 
മുനിസിപ്പൽ പഞ്ചായത്ത് റോഡ് ആക്സസ് ' കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 3,75,000 ന്യായവില 
പുനർ നിർണ്ണയിക്കാവുന്നതാണെന്ന് സൂചന ( 1 ) പ്രകാരം മൂവാറ്റുപുഴ ഭൂരേഖ തഹശീൽദാരുടെ 
ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് . 


ന്യായവില നിർണ്ണയത്തിലെ അപാകതകൾ 1959 - ലെ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രസ്തുത 
നിയമത്തിൻ കീഴിലുള്ള 1995 - ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് ) ചട്ടം 3 
എന്നിവ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ചട്ടം 4 പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട് . 


ഈ സാഹചര്യത്തിൽ വെള്ളൂർക്കുന്നം വില്ലേജ് സർവെ നമ്പർ 845 14 - ൽപ്പെട്ട വസ്തുവിന് 
സൂചന ( 4 ) -ലെ പരിപ്ര പ്രകാരം , 2010 - ലെ ന്യായവില വിജ്ഞാപനം ചെയ്തപ്പോൾ ക്ലാസിഫിക്കേഷനിൽ 
വന്ന പിശകുകളും അതുമൂലമുണ്ടായ വില നിർണ്ണയവുമായി പരിഗണിച്ച് " റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് 
കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി / പഞ്ചായത്ത് റോഡ് ആക്സസ് ' ഇനത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 
വർദ്ധനവ് ഇല്ലാതെ ? 3,75,000 ( വർദ്ധനവില്ലാതെ ) ന്യായവില നിശ്ചയിച്ച് ഉത്തരവാകുന്നു . ടി ന്യായവില 
ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതുമാണ് . 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 { 2014 ടാക്സൈസ് തീയതി 14-11-2014 പ്രകാരം 2010 - ൽ നിശ്ചയിച്ച 
ന്യായവിലയാണ് ഈ ഉത്തരവ് പ്രകാരം പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളത് . അതിനു ശേഷം സർക്കാർ 
വരുത്തിയിട്ടുള്ള എല്ലാ വർദ്ധനവുകളും ഇതോടൊപ്പം ചേർക്കേണ്ടതാണ് . 


FORM A 


[ See Rule 4 ] 


NOTIFICATION 


No , A8-4079 / 2021 ( 1 ) / Kdis . 


29th October 2021 . 


Whereas , it is expedient to publish the Fair Value of the Land as required under Section 28 ( A ) 
of Kerala Stamp Act , 1959 , read with Rule ( 4 ) of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the fair value fixed for the land 
mentioned against each serial number in respect of the land situated in the Survey / Re - survey numbers 
of the Village and Taluk mentioned against each , shall be as shown against it in the Column ( 11 ) 
thereof . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8030 


KERALA GAZETTE 


Part III 


SCHEDULE 


District - Ernakulam . 


Talalk - Muvattupuzha . 
Deson - Velloorkkunnam . 


Village - Velloorkkunnam . 


Name of 
SI . Survey Sub Re- Re . Re - Survey Panchayath / 

N'ath e & Classifi- Fair Value 

Local Body 

Sub 
No. No. Division Survey Survey Municipality 

No.of cation 

Panchayath 
No. Block No. Division Corporation 

Ward by use ₹ 

Nf4unicipality ! 
No. 

Corporation 


per Are 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


845 


4 


7 


Municipality 


Muvattupuzha 


Residential 3,75,000 

plot with 
Corp./Mun./ 

Panc./ 


road access 


( 2 ) 


നമ്പർ എ8-8736 / 2021 കെ.ഡിസ് . 


2021 നവംബർ 8 . 


വിഷയം : - ന്യായവില നിർണ്ണയം - ശ്രീ . രമണൻ & ലളിത , നെടുംപുറത്ത് വീട് , മുട്ടം എന്നയാളുടെ 

അപേക്ഷ സംബന്ധിച്ച് . 


( 1 ) കുന്നത്തുനാട് ഭൂരേഖ തഹശീൽദാരുടെ 21-10-2021 - ലെ എ6-2590 2021 -ാം നമ്പർ 

റിപ്പോർട്ട് . 
( 2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ.ആർ. എ3-54674 / 2018 -ാം നമ്പർ 

പരിപത്രം , 


ശ്രീ . രമണൻ & ലളിത , നെടുംപുറത്ത് വീട് , മുട്ടം എന്നിവർ കുന്നത്തുനാട് താലൂക്ക് വെങ്ങോല 
വില്ലേജ് ബ്ലോക്ക് 21 , സർവെ 211 ; 8 - ൽപ്പെട്ട വസ്തുവിന്റെ ന്യായവില പുനർനിർണ്ണയിച്ച് ലഭിക്കുന്നതിനായി 
അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 


അപേക്ഷാ വസ്ത വില്ലേജ് ബി.ടി.ആർ , പ്രകാരം നിലം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതും ന്യായവില 
രജിസ്റ്ററിൽ Garden land without road access കാറ്റഗറിയിൽ തെറ്റായി ഉൾപ്പെട്ട് ആർ ഒന്നിന് ? 60,000 വില 
നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും സൂചന ( 1 ) പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 


അപേക്ഷാ വസ്ത്രവുമായി വർഷങ്ങളായി നെൽകൃഷിയില്ലാതെ വലിയ പാടശേഖരത്തിന് 
മധ്യത്തിലായി കിടക്കുന്നതാണെന്നും സ്ഥലത്തിന്റെ സ്ഥിതി അനുസരിച്ച് ടി കാറ്റഗറി തെറ്റും വില വളരെ 
കൂടുതലുമാണ് എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . 


അപേക്ഷാ വസ്തുവിന്റെ സാമ്യവും സമാനസ്വഭാവമുള്ളതും കുന്നത്തുനാട് താലൂക്ക് വെങ്ങോല 
വില്ലേജ് ബ്ലോക്ക് 2 , സർവ്വ 21213 - ൽപ്പെട്ടതുമായ വസ്തു അപേക്ഷാവസ്തുവിന് ചേർന്ന് സ്ഥിതി 
ചെയ്യുന്നതും ആയതിന് ഫെയർ വാല്യൂ രജിസ്റ്റർ പ്രകാരം " Wet land ' കാറ്റഗറിയിൽ ആർ ഒന്നിന് ? 25,000 
ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതുമാണെന്ന് തഹശീൽദാർ ( എൽ.ആർ. ) റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


8031 


അപേക്ഷാവസ്ത " Wet land ' കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 25,000 ന്യായവില 
നിശ്ചയിക്കാവുന്നതാണെന്ന് സൂചന ( 1 ) പ്രകാരം തഹശീൽദാർ ശുപാർശ ചെയ്തിട്ടുള്ളതാണ് . 


ന്യായവില നിർണ്ണയത്തിലെ അപാകതകൾ 1959 - ലെ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രസ്തുത 
നിയമത്തിൻ കീഴിലുള്ള 1995 - ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് ) ചട്ടം 3 
എന്നിവ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ചട്ടം 3 എന്നിവ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ചട്ടം 4 
പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട് . 


ഈ സാഹചര്യത്തിൽ കുന്നത്തുനാട് താലൂക്ക് വെങ്ങോല വില്ലേജ് ബ്ലോക്ക് 21 , സർവ്വ 211 / 8 - ൽപ്പെട്ട 
വസ്തുവിന് സൂചന ( 2 ) -ലെ പരിപ്ര പ്രകാരം , 2010 - ലെ ന്യായവില വിജ്ഞാപനം ചെയ്തപ്പോൾ 
ക്ലാസിഫിക്കേഷനിൽ വന്ന പിശകുകളും അതുമൂലമുണ്ടായ വില നിർണ്ണയവുമായി പരിഗണിച്ച് " Wet land ' 
ഇനത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 25,000 ( വർദ്ധനവില്ലാതെ ) ന്യായവില നിശ്ചയിച്ച് ഉത്തരവാകുന്നു . ടി 
ന്യായവില ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതുമാണ് . സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / ടാക്സസ് തീയതി 
14-11-2014 പ്രകാരം 2010 - ൽ നിശ്ചയിച്ച് ന്യായവിലയാണ് ഈ ഉത്തരവ് പ്രകാരം പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളത് . 
അതിനുശേഷം സർക്കാർ വരുത്തിയിട്ടുള്ള എല്ലാ വർദ്ധനവുകളും ഇതോടൊപ്പം ചേർക്കേണ്ടതാണ് . 


FORM A 


[ See Rule 4 ] 


NOTIFICATION 


No. A8-8736 / 2021 / Kais . 


8th November 2021 . 


Whereas , it is expedient to publish the Fair Value of the Land as required under Section 28 ( A ) 
of Kerala Stamp Act , 1959 , read with Rule ( 4 ) of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the fair value fixed for the land 
mentioned against each serial number in respect of the land situated in the Survey / Re - survey numbers 
of the Village and Taluk mentioned against each , shall be as shown against it in the Column ( 11 ) 
thereof . 


SCHEDULE 


District - Ernakulam . 

Taluk - Kunnathunad . 
Village - Vengola . 

Desom — Vengola . 

Name of 
Re- Re . Re - Survey Panchayath 

Name & Classifi- Fair Value 

Local Body / 

Sub 
No. No. Division Survey Survey Municipality 

No.of cation 

Panchayath / 
No. Block No. Division Corporation 

Ward by use 

₹ 
Municipality 
No. 

Corporation 


SI . Survey Sub 


per Are 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


21 


211 


8 


Panchayath 


Vengola 


7 


Wet land 25,000 


Revenue Divisional Office , 
Muvattupuzha . 


( Sd . ) 
Revenue Divisional Officer . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8032 


KERALA GAZETTE 


Part III 


ലേല പരസ്യം 


നമ്പർ എ12-3913 / 2018 . 


2021 നവംബർ 24 . 


കോതമംഗലം താലൂക്ക് , നേര്യമംഗലം വില്ലേജ് , സർവ്വ നമ്പർ 495/1 , 759 { 1 എന്നിവയിൽപ്പെട്ട 
പട്ടയഭൂമിയിൽ നിന്നും മുറിച്ച് നീക്കിയ തടികൾ 28-1-2021 -ാം തീയതി പകൽ 11 മണിക്ക് മൂവാറ്റുപുഴ 
റവന്യൂ ഡിവിഷണൽ ആഫീസറോ , അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ നേര്യമംഗലം 
വില്ലേജാഫീസിൽ വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ് . ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർ ? 1,500 നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതും , ഏറ്റവും കൂടിയ 
തുക യ് ക്ക് ലേലം വിളി ക്കുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിച്ച് , ലേലം 
സ്ഥിരപ്പെടുത്തി ഉത്തരവാകുന്ന മുറയ്ക്ക് ലേല വസ്തു വിട്ടുതരുന്നതുമാണ് . ലേലതുക മുഴുവനായും 
അ പ്പോൾ തന്നെ കെട്ടി വയ് ക്കേ ണ്ട താ ണ് . സാധാ രണ സർക്കാർ 

സംബ ന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും . എന്തെങ്കിലും കാരണവശാൽ ലേലം 
നടക്കാതിരുന്നാൽ 16-2-2022 -ാം തീയതിയിലും പ്രസ്തുത തീയതിയിൽ ലേലം നടക്കാതിരുന്നാൽ 
8-3-2022 -ാം തീയതിയിലും നടപടിക്രമങ്ങൾ പാലിച്ച് ലേല നടപടികൾ സ്വീകരിക്കേണ്ടതാണ് . 

തടികളുടെ അളവുകൾ 


ലേലം 


കമ 


ഇനം ക്ലാസ് 


നീളം ( സെ.മീ ) 


വണ്ണം ( സെ.മീ ) 


തടി ( ക്യു . മീ ) 


നമ്പർ 


1 


തേക്ക് 


6.30 


113 


0.706 


2 


തേക്ക് 


6.00 


0.75 


3 


തേക്ക് 


2.5 


0.50 


റവന്യൂ ഡിവിഷണൽ ഓഫീസ് , 
മൂവാറ്റുപുഴ . 


( ഒപ്പ് ) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


8033 


ലേല പരസ്യം 


നമ്പർ എ12-8030 2021 . 


2021 ഡിസംബർ 1 . 


മൂവാറ്റുപുഴ താലൂക്ക് , മേമ്മുറി വില്ലേജ് , സർവെ നമ്പർ 862 { 1 ൽപ്പെട്ട പട്ടയഭൂമിയിൽ കടപുഴകി 
വീണിട്ടുള്ള ആഞ്ഞിലിമരം 28-1-2021 -ാം തീയതി പകൽ 11 മണിക്ക് മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ 
ആഫീസറോ , അദ്ദേഹം ചുമതല പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ മേമ്മുറി വില്ലേജാഫീസിൽ വച്ച് 
പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ് . ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ? 1,500 
നിരത ദ്രവ്യം കെട്ടി വച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതും , ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിക്കുന്ന 
ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിച്ച് , ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവാകുന്ന മുറയ്ക്ക് 
ലേല വസ്തു വിട്ടുതരുന്നതുമാണ് . ലേലതുക മുഴുവനായും അപ്പോൾ തന്നെ കെട്ടി വയ്ക്കേണ്ടതാണ് . 
സാധാരണ സർക്കാർ ലേലം സംബന്ധിച്ച് എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും . 
എന്തെങ്കിലും കാരണവശാൽ ലേലം നടക്കാതിരുന്നാൽ 16-2-2022 -ാം തീയതിയിലും പ്രസ്ത 
തീയതിയിൽ ലേലം നടക്കാതിരുന്നാൽ 8-3-2022 -ാം തീയതിയിലും നടപടിക്രമങ്ങൾ പാലിച്ച് നടപടികൾ 
സ്വീകരിക്കേണ്ടതാണ് . 


തടികളുടെ അളവുകൾ 


കമ 


ഇനം 


ക്ലാസ് 


ജി.ബി.എച്ച് . 


തടി ( ക . മീ ) 


വിറക് 


നമ്പർ 


( മെ.ടൺ. ) 


ആഞ്ഞിലി 


1A 


210 


1.316 


2.087 


റവന്യൂ ഡിവിഷണൽ ഓഫീസ് , 
മൂവാറ്റുപുഴ . 


( ഒപ്പ് ) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8034 


KERALA GAZETTE 


Part III 


FORM A 


[ See Rule 4 ] 


NOTIFICATION 


No. B4-10633 / 2021 / Kdis . 


12th October 2021 . 


Whereas , it is expedient to publish the Fair Value of the Land as required under Section 28 ( A ) 
of Kerala Stamp Act , 1959 , read with Rule ( 4 ) of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the fair value fixed for the land 
mentioned against each serial number in respect of the land situated in the Survey / Re - survey numbers 
of the Village and Taluk mentioned against each , shall be as shown against it in the Column ( 11 ) 
thereof . 


SCHEDULE 


District - Thrissur . 


Taluk — Mukundapuram . 


Village - Kottanallur . 


per Are 


( as per 


Name of 

Fair Value 
Re Re . Re - Survey Panchayath 

Name & Classifi 
Sl . Survey Sub 

Local Body / 

Sub 
No. No. Division Survey Survey Municipality 

No.of cation 

Panchayath / 
No. Block No. Division Corporation 

Ward by use 
Municipality / 

Gazette 
No. 
Corporation 

Notification 
on 6-3-2010 ) 


( 1 ) ( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


333 


1 


Panchayath 


Velookkara 


Wet land 10.000 


Revenue Divisional Office , 
Irinjalakkuda . 


( Sd . ) 
Revenue Divisional Officer . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


8035 


കേര ള 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ ; സുരേഷ് , പി . 
നമ്പർ RDOTIR / 1919 2020 - J1 . 

2021 നവംബർ 17 . 
വിഷയം : മു ദ പ്രതി നിയമം 1959 - സക്ഷൻ 28 എ - ഭൂ മി യുടെ ന്യായ വില 

എ- 
നിർണ്ണയിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 
സൂചന :-( 1 ) ശ്രീ . പഴേരി അലവി മുതൽ പേർ s / o മറിയുമ്മ , പാലംതൊടുവിൽ വീട് , കരുവാൻ കല്ല് , 

കരിപ്പൂർ പി . ഒ . , പെരുവള്ളൂർ എന്നവരുടെ അപേക്ഷ . 
( 2 ) തിരൂരങ്ങാടി തഹശീൽദാരുടെ 12-5-2021 -ാം തീയതിയിലെ ജി1-13515 / 2021 -ാം നമ്പർ 

റിപ്പോർട്ട് . 

( 3 ) പെരുവള്ളൂർ വില്ലേജ് ഓഫീസറുടെ 15-3-2021 , 21-4-2021 തീയതികളിലെ റിപ്പോർട്ട് . 
തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിലെ 2558 | 1960 -ാം നമ്പർ ജന്മം തീരാ ധാര പ്രകാരം 
പെരുവള്ളൂർ അംശം കേർന്നല്ലൂർ ദേശത്ത് മറിയുമ്മ do കൊടചിറക്കൽ മുയ്തീൻ എന്നവർ കൈവശംവച്ച് 
വന്നിരുന്നതും മറിയുമ്മ എന്നവരുടെ മരണ ശേഷം പഴേരി അലവി മുതൽ പേർ s / o മറിയുമ്മ , 
പാലംതൊടുവിൽ വീട് , കരുവാൻ കല്ല് , കരിപ്പൂർ പി . ഒ . എന്നിവർ കൂട്ടായി കൈവശംവെച്ചു വരുന്നതുമായ 
തിരൂരങ്ങാടി താലൂക്കിലെ പെരുവള്ളൂർ വില്ലേജിൽ പെരുവള്ളൂർ അംശം കേർന്നല്ലൂർ ദേശത്ത് സർവെ നമ്പർ 
157 2 ( ബ്ലോക്ക് 9 - ൽ റീ.സ .26515 ) -ൽപ്പെട്ട 11.60 ആർസ് ഭൂമിയുടെ ന്യായവില ? 7,50,000 എന്നു തെറ്റായി 
രേഖപ്പെടുത്തിയതിന് ശരിയായ ന്യായവില നിശ്ചയിക്കുന്നതിനായി സൂചന ( 1 ) പ്രകാരം പഴേരി അലവി 
മുതൽ പേർ s / o മറിയുമ്മ , പാലം തൊടുവിൽ വീട് , എന്നിവർ അപേക്ഷിരുന്നു . 

സൂചന ( 2 & 3 ) പ്രകാരമുള്ള റിപ്പോർട്ടിൽ അപേക്ഷക്കാസ്പദമായ ഭൂമി കാടപ്പടി - കരുവാൻകല്ല് 
റോഡിൽ നിന്നും തെക്കോട്ട് പോകുന്ന കൊല്ലംചിന റോഡിന്റെ പടിഞ്ഞാറു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു . 
പ്രസിദ്ധീകരിച്ച ന്യായവില രജിസ്റ്ററിൽ ടി ഭൂമിയുടെ ന്യായവില ? 7,50,000 എന്ന് തെറ്റായി 
രേഖപ്പെടുത്തിയതായും ആയത് ന്യായവിലയിൽ വന്ന അപാകതയാണെന്നും റീ.സ .266 / 9 ( സമാന ഭൂമി ) 

-ന്റെ 
ന്യായവില പ്രകാരം ബ്ലോക്ക് 9 - ൽ റീ.സ .265 / 5 ( പഴയ സർവ്വേ നമ്പർ 157 { 2 ) -ന്റെ ന്യായവില നിലവിലെ 
വർദ്ധനവ് ഉൾപ്പടെ ? 1,50,000 എന്നാക്കി തിരുത്താവുന്നതാണെന്നും റിപ്പോർട്ടാക്കിയിട്ടുണ്ട് . ടി ഭൂമിയുടെ 
അതിർത്തി സംബന്ധിച്ച വിവരങ്ങൾ താഴെ പറയും പ്രകാരമാണ് . 


വടക്ക് - പഴേരി എറമു കൈവശം 


കിഴക്ക് - മൊയ്തീൻ കുട്ടി കൈവശം 


തെക്ക് - പള്ളി വക സ്ഥലം 


പടിഞ്ഞാറ് - കമ്പക്കോടൻ മുഹമ്മദ് കൈവശം 


അപേക്ഷകരുടെ ഭൂമിയുടെ ന്യായവില ന്യായവില രജിസ്റ്ററിൽ ? 7,50,000 എന്ന് തെറ്റായി 
രേഖപ്പെടുത്തിയതാണ് . സമീപത്തുള്ള ഭൂമികളുടെ സർവ്വേ നമ്പരുകളായ 157/2 , 157/3 , 157/4 , 147/7 
( പഴ സർവ്വേ നമ്പരുകൾ ) എന്നിവയ്ക്ക് ആറൊന്നിന് യഥാക്രമം ? 1,12,000 , X 75,000 നിരക്കിലാണ് 
ന്യായവില നിശ്ചയിച്ചിട്ടുള്ളത് . ആയതിനാൽ റീ സർവ്വ നമ്പർ 265 / 5 - നും 7 1,50,000 ഗാർഡൻ ലാന്റ് 
വിത്തൗട്ട് റോഡ് ആക്സസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ന്യായവിലയായി നിശ്ചയിക്കാവുന്നതാണെന്നും 
തിരൂരങ്ങാടി ഭൂരേഖ തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട് . അപേക്ഷക്കാസ്പദമായ ഭൂമി പൊന്നും 
വിലക്കെടുത്ത ഭൂ മിയിലോ മിച്ച ഭൂമിയിലോ പുറമ്പോക്ക് ഭൂമിയിലോ , നീ . കെ . ഭൂമിയിലോ 
ആദിവാസികൾക്കുള്ള ഭൂമിയിലോ ഗവൺമെന്റ് ഭൂമിയിലോ ദേവസ്വം ഭൂമിയിലോ ഉൾപ്പെടുന്നില്ല . 

മേൽ സാഹചര്യത്തിൽ തിരൂരങ്ങാടി താലൂക്കിലെ പെരുവള്ളൂർ വില്ലേജിൽ പെരുവള്ളൂർ അംശം 
കേർന്നല്ലൂർ ദേശത്ത് റി . സ . 26515 - ൽ ( പഴയ സർവ്വേ നമ്പർ 157/2 ) പ്പെട്ട 11.60 ആർസ് ഭൂമിയുടെ ന്യായവില 
" ഗാർഡൻ ലാന്റ് വിത്തൗട്ട് റോഡ് ആക്സസ് ' വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ? 1,50,000 ( ഉത്തരവ് തീയതിയിലെ 
വർദ്ധനവ് ഉൾപ്പടെ ) ന്യായവില നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8036 


KERALA GAZETTE 


Part III 


2 


FORMA 


[ See Rule 4 ] 


NOTIFICATION 


No. RDOTIR / 1919 / 2020 - J1 . 

17th November 2021 . 
Whereas , it is expedient to publish the Fair Value of land as required under Section 28A of the 
Kerala Stamp Act , 1959 read with sub rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules , 1995 ; the fair value of the land in survey No. 265/5 of Peruvallur Village , Tirurangadi Taluk 
of the Malappuram District is hereby fixed as shown in the schedule thereto : 


SCHEDULE 


District - Malappuram , 


Taluk — Tirurangadi . 


Village - Peruvallur . 


Ward 


Name of Name of 
District Taluk 


Name of Village Corporation / 

Survey Number Municipality 
and Sub Division Panchayath 


Classification 

by use 


FairValue 
of the land 
Fixed 

₹ 


( 1 ) 


( 2 ) 


( 5 ) 


( 6 ) 


( 7 ) 


Malappuram Tirurangadi 


( 3 ) 

( 4 ) 
Peruvallur Village Panchayath 
Sy . No. 265/5 


Garden land 

without 
Road Access 


1,50,000 
per are 


Revenue Divisional Office , 
Tirur . 


( Sd . ) 
Revenue Divisional Officer . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


8037 


FORM C 


See Rule 5 ( 8 ) 


NOTIFICATION 


No. DCMPM / 4322 / 2019 - B1 . 

15th March 2021 . 
Whereas , it is expedient to publish a notification showing revised Value of land as required 
under Section 28A of the Kerala Stamp Act , 1959 read with sub - rule ( 8 ) of rule 5 of the Kerala 
Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; the fair value of the land in Block 22 
Survey No. 337/7 of Orngattiri Village , Eranad Taluk of Malappuram District is hereby fixed as shown 
in the schedule hereto : 


2 


SCHEDULE 


Name of Name of Name of Village Corporation / Ward Classification Fairvalue Revised 
District Taluk Survey No. & Municipality 

by use of the land Fairvalue 
Sub Division Panchayath 

Fixed 

of land 
No. 

₹ 

₹ 
( 1 ) ( 2 ) 

( 3 ) ( 4 ) ( 5 ) ( 6 ) 

( 7 ) 

( 8 ) 


Ernad 


2,00,000 


60,000 


Garden 
land with 


Malappuram 


Orngattiri 
Block - 22 
Re - survey - 337 / 7 
0.1715 Hector 


road access 


Collectorate , 
Malappuram . 


( Sd . ) 
District Collector . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.28 04:06:58 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


